Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg. No. രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കര 


രള സർക്ക 
NMENT OF 


മാർ 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. II | 
വാല്യം 2 [ 


THIRUVANANTHAPURAM, TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


| 29th October 2013 
2013 ഒക്ടോബർ 29 
7th Karthika 1935 
1935 കാർത്തികം 7 


നമ്പർ 


PART III 


Stores Purchase 


Fisheries Department 


ടെണ്ടർ നോട്ടീസ് 


നമ്പർ ഇ / 1846 /2013. 

| 2013 സെപ്റ്റംബർ 19. 
മലമ്പുഴ നാ ഷ ണൽ ഫിഷ് സീഡ് ഫാമി ലേക്ക് 
ആ വ ശ്യ മായ താഴെ പറയുന്ന അള വിലും ഇന ത്തിലും 
ജീവനുള്ളതുമായ വിത്ത്മത്സ്യങ്ങൾ സപ്ലെ ചെയ്യുവാൻ 
തയ്യാറുള്ള മത്സ്യ കർഷകർ, സ്ഥാപനങ്ങൾ തുടങ്ങിയവരിൽ 
നിന്നും മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ഇനം 


അളവ് 


| കമ 
നമ്പർ 


കടല 


രോഹു 


140 കി . ഗ്രാം 
50 കി. ഗ്രാം 
60 കി . ഗ്രാം 


മൃഗാൽ 


- ഓരോ മത്സ്യവും 2 കി . ഗ്രാ മിൽ കൂടുതൽ ഭാരവും 
3 വർഷത്തിൽ കുറയാത്ത പ്രായമുള്ളവയുമായിരിക്കണം. 

പൂർണ്ണ ആരോഗ്യമുള്ളതും, പ്രജനനശേഷിയുള്ളതുമായ 
വിത്തു മത്സ്യങ്ങളെയാണ് വിതരണം ചെയ്യേണ്ടത്. മലമ്പുഴ 
നാഷണൽ ഫിഷ് സീഡ് ഫാമിലെ ഫിഷറീസ് അസിസ്റ്റന്റ് 
ഡ യ റ ക് ട റു ടെ നേത്യ ത്വ ത്തിലുള്ള ഉദ്യോ ഗ സ്ഥ രുടെ 
പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് വിത്തുമത്സ്യങ്ങളെ 
തിരഞ്ഞെടുക്കുന്നത്. മത്സ്യത്തിന്റെ വിലയും അവ സ്വന്തം 
ഉത്ത ര വാ ദി ത്വത്തിൽ മല മ്പുഴ നാഷണൽ ഫിഷ് സീഡ് 
ഫാമിലേക്ക് എത്തിച്ചു തരു ന്ന തിന്റെ ചിലവ് ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. സപ്ലേ ഓർഡർ ലഭിച്ചാൽ സപ്പെ 
ചെയ്യുന്നതിനാവശ്യമായ ദിവസം എത്രയെന്നും ടെണ്ടറിൽ 
രേഖപ്പെടുത്തേണ്ടതാണ്. 

- ടെണ്ടർ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ “ വിത്തുമത്സ്യ 
ങ്ങ ൾ വിത രണം ചെയ്യു ന്ന തി നുള്ള ടെണ്ടർ എന്ന് 
രേഖപ്പെടുത്തേണ്ടതാണ്. ടെണ്ടറുകൾ ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഫീസ്, 
മലമ്പുഴ ഡാം പി . ഒ. എന്ന വിലാസത്തിൽ 29 - 10 - 2013 - ന് 
ഉച്ചയ്ക്ക്രണ്ട്മണിക്ക് മുമ്പായി ലഭിക്കത്തക്ക വിധം അയച്ചു 
തരേണ്ടതാണ്. വൈകി ലഭിക്കുന്ന ടെണ്ടറുകൾ പരിഗണിക്കു 
ന്നതല്ല. ടെണ്ടർ ഫോറത്തിന്റെ വിലയായി വാറ്റ് ഉൾപ്പെടെ 
? 338 ($ 300 + 38 ) പ്രവർത്തി സമ യ ങ്ങ ളിൽ മല മ്പുഴ 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആഫീസിൽ അടച്ചാൽ 
ടെണ്ടർ ഫോറം ലഭി ക്കു ന്ന താ ണ് . ഡപ്ലി ക്കേ റ്റ് 
ടെണ്ടർ ഫോറത്തിന് വാറ്റ് ഉൾപ്പെടെ 8 169 (8 150 + 19 ) 
അട യ്ക്കേ ണ്ട താണ്. ടെണ്ടർ ഫോറത്തിന്റെ വില തിരിച്ച് 
നൽകു ന്ന ത ല്ല . ടെണ്ടർ ഫോറം കൈമാറ്റം ചെയ്യു വാൻ 
പാടുള്ളതല്ല. ടെണ്ടറിനോടൊപ്പം ടെണ്ടറിൽ രേഖപ്പെടുത്തിയ 
ആകെ തുകയുടെ 2.5 % തുക ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡ യ റ ക് ടർ , മല മ്പു ഴ , പാല ക്കാട് എന്ന പേരിൽ 
ദേശസാൽകൃത ബാങ്കിൽ നിന്നും എടുത്ത ഡിമാന്റ് ഡ്രാഫ്റ്റ് 
നിരതദ്രവ്യമായിവെക്കേണ്ടതാണ്. നിരതദ്രവ്യം ഇല്ലാത്ത 
ടെണ്ടർ നിരസിക്കുന്നതാണ്. ടെണ്ടർ സമർപ്പിച്ചവരുടേയോ 
അവരുടെ പ്രതിനിധികളുടേയോ മുമ്പാകെ 29 - 10 - 2013 - ന് 
3 മണിക്ക് ടെണ്ടർ തുറക്കുന്നതാണ്. 

യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ നിരസിക്കുന്ന 
തിനുമുള്ള പൂർണ്ണ അധികാരം താഴെ ഒപ്പിടുന്ന ആളിൽ 
നിക്ഷി പ് ത മാ യിരി ക്കു ന്ന താ ണ്. സ്റ്റോർ പർച്ചേസ് 
നിയമപ്രകാരമുള്ള എല്ലാ നിബന്ധനകളും ഈ ടെണ്ടറിനും 
ബാധകമായിരിക്കുന്നതാണ്. ടെണ്ടർ സംബന്ധിച്ച കൂടുതൽ 
വിവരങ്ങൾക്ക് പ്രവർത്തി സമയങ്ങളിൽ ഓഫീസിൽ നേരിട്ട് 
ബന്ധപ്പെടേണ്ടതാണ്. 


ഫിഷറീസ് ഡെപ്യൂട്ടി 
ഡയറക്ടറാഫീസ്, 
മലമ്പുഴ. 


- ( ഒപ്പ്) 
ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ. 


